Kerala Gazette No. 11 dated 15th March 1983 
PART IA 


GOVERNMENT OF KERALA 

Election Department 

NOTIFICATION 
No. 816 ELI/83/Elcc . 

Dated, Trivandrum , 26th February 1983. 
Notification No. 82/KL-LA/14 /82 dated 7-2-1983 of the Election 
Commission of India is published! 

By order, 
J. S. JESUDHASAN , 

Chief Electoral Officer and 
Special Secretary to Government. 


ELECTION COMMISSION OF INDIA 

Nirvachan Sadan ; 
Ashok Road , 
New Delhi- 110001. 


Dated 7th February 1983 . 

18th Magha , 1901 (Saka ). 

NOTIFICATION 
No. 82/KL -LA / 14 /82.- In pursuance of section 106 of the Represent 
ation of the People Act, 1951 (43 of 1951), the Election Commission hereby 
publishes the judgment of the High Court of Kerala at Ernakulam dated 
3rd January, 1983 in Election Petition No. 14 of 1982. 
IN THE HIGH COURT OF KERALA AT ERNAKULAM 

Present: 
The Honourable Dr. Justice T.Kochu Thommen 
Monday the 3rd January 1982/13th Pousba 1904 

ÉLECTION PETITION 14/1982. 
Petitioner: - 
M. R.Reghuchandra Bal, Mavila. Kanjir.mkulam , 

By Advocate , Mr. V. Rajendran . 
G. 354 


2 


Respondents: 
1. Sri N. Sakthan Nadar, 

Kavitha, 
Kazhivoor P. O., 

(via ) Karumkulam 
2. Sri Poonkulam Raju , 

Poonkulam , 
P O. Vellayani, 

Trivandrum District. 
3. Sri Vellayani Balan , 

P. O. Vellayani, 

Trivandrum District 
By Advocate M /s. Pirappencode 

V. Sreedharan Nair, 
S. P. Aravindaksha Pillai, 

N.Mohandas. 
This Election Petition having come up for hearing on 3-1-1983 the 
court on the same day delivered the following: 

JUDGEMENT 
Counsel for the petitioner submits that he has not received any 
instructions from the petitioner. The petitioner is not present in Court. 
The 1st respondent who is the returned candidate is present in Court. The 
election Petition is accordingly dismissed under order IX Rule 8, C. P. C., 
read with section 98 (a ) of the Representation of the People Act, 1951. 
In the circumstance of this case I do notmake any order as to costs. 
The Petitioner is entitled to a refund of the amount deposited by him in 
this Court. 

The Registrar shall immediately intimate the substar.ce of this decision 
to the Election Commission and the Speaker of the Kerala Legislative 
Assembly and shall thereafter send as urgently as possible 

an 
authenticated copy of this judgement to the Election Commission , as 
required under Section 103 of the Representation of the People Act , 1951 . 
3rd January, 1983. 

(Sd .) 
T. KOCHU THOMMEN , 

Judge. 
By order, 

(51. ) 

V. K.RAO, 
Under Secretary to the Election 

Commission of India .. 


Kerala Gazette No. 11 dated 15th March 1983, 
PART IA 


GOVERNMENT OF KERALA 

Election Department 

NOTIFICATION 
No. 930/EL1/83/Elec. 

Dated, Trivandrum , 25th February 1983. 
Notification No. 82/KL-LA /1{80 dated 16-2-1983 of the Election 
Commission of India is published , 


By order, 
J. S. JESUDHASAN , 
Chief Electoral Officer and 
Special Secretary to Government. 


ELECTION COMMISSION OF INDIA 

Nirvachan Sadan , 
Ashok Road, 
New Delhi-110001. 


Dated, 16th February 1983 . 
27th Magha 1904 (Saka ). 


NOTIFICATION 
No. 82/KL-LA/1/80. - In pursuance of section 106 of the Representa 
Lion of the People Act, 1951 (43 of 1951 ), the Election Commission here 
by publishes the order of the SupremeCourt dated 21st October, 1982 
in Election Petition No. 1 of 1980 (CivilAppeal No. 1791 (NCE ) of 1980 ). 
G. 356 

[2.1.0.1 


2 
IN THE SUPREME COURT OF INDIA 

CIVIL APPELLATE JURISDICTION 

CIVIL APPEAL NO . 1791 (NCE ) OP 1980. 
(Appeal under Section 116-A of the Representation of People Act, 
1951from the Judgement and Order dated the 9th July, 1980, of the High 
Court of Kerala at Ernakulam in Election Petition No. 1 of 1980 ). 

P. A. Thomas, 
Pengiparamban , 
Koodapuzha, 
Chalakudy . 

APPELLANT 
Versus 
1. Shri P. K. Ittoop , 

Palamattathukuttiyil, 
Padinjare Chalakudy, 

Chalakudy. 
2. Shri P. O. Chinnappappa , 

Kottattu, 

Chalakudy , 
3. Sri K. P. John , 

Advocate , 
Kuttikkattu House, 

Koratty . 
4. Sri N. A.George, 

Nijarakkadan House, 
Aloor, 

Trichur District. 
5. Sri C. J.George , 

(Baby Master), 
Chirayathu Veedu, 
P.B. No. 13, 

Chalakudy, 
6. Sri K. L. Thimothy, 

Kallipparambil House, 
Kuttikkadu . 

RESPONDENTS. 
21st October 1982. 


CORAM : 
Hon ble MR. JUSTICE S. MURTAZA FAZAL ALI 
HON BLE MR. JUSTICE O. CHINNAPPA REDDY . 


3. 
For the Appellant: Mr. V. J. Francis, Advocate 
For theRespondent: Mr. S. Markandeya ; Advocate. 

The Appeal abovementioned being called on for hearing before this 
Court on the 21st day of October, 1982, UPON hearing counsel for the 
appellant herein who prayed for leave to withdraw the appeal above 
mentioned This COURT DOTH ORDER THAT the appeal above-mentioned 
be and is hereby dismissed as withdrawn. 

WITNESS the Hon le Shri Yeshwant Vishnu Chandrachud, Chief 
Justice of India at the Supreme Court, New Delhi, cated this the 21st day 
of October , 1982 . 


(Sd.) 
(A. N. OBERAT ) 
Deputy Registrar. 
By order, 

(Sd .) 

V. K. RAO, 
Under Secretary to the Election 

Commission of India, 


Kerala Gazette No. 11 , dated 15th March 1983 
PART II 


കേരള നിയമസഭാ സെക്രട്ടേറിയറ്റ 


വിജ്ഞാപനം 


നമ്പർ 2616/ എൽ.എ . 4 എ / 83 . തിരുവനന്തപുരം 1983 മാർച്ച് 5 . 
കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവഹണവും 

സ് ബ 
ന്ധിച്ച ചട്ടങ്ങളിലെ 69-ാം ചട്ടപ്രകാരം, 1983 - ലെ കേരള തൊഴിലാളി 
ക്ഷേമനിധി ( ദഗതി) ബിൽ ഉദ° ദേശകാരണങ്ങളുടെ വിവരണത്തോടും ധനകാര്യ 
മെമ്മോറാണ്ടത്താടുംകൂടി പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഡോക്ടർ ആർ. പ്രസന്നൻ, 

സെക്രട്ടറി, 
. നിയമസഭ, 


G. 414, M 


ഏഴാം കേരള നിയമസഭ 


- ബിൽ നമ്പർ 27 


1983 - ലെ കേരള തൊഴിലാളി ക്ഷേമനിധി ( ഭേദഗതി) ബിൽ 


1975 - ലെ കേരള തൊഴിലാളി ഷമനിധി ആക്ട് ഭേദഗതിചെയ്യുന്നതിനുളള 

ഒരു 
ബിൽ 


താഴെ 


പീഠിക . – 1976 - ലെ കേരള തൊഴിലാളി ക്ഷേമനിധി ആക 
കാണുന്ന ആവശ്യത്തിനുവേണ്ടി ദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുക 
യാൽ; 

ഇൻഡ്യൻ റിപ്പബ്ലിക്കിന്റെ മുപ്പത്തിനാലാം സംവൽസരത്തിൽ താഴെ 
പറയും(പ്രകാരം നിയമമുണ്ടാക്കുന്നു : 
1 . ചുരുക്കപ്പേരും ആരംഭവും:-(1) ഈ ആക്ടിന് 

1983 - ലെ 
കേരള തൊഴിലാളി ക്ഷേമനിധി ( ഭേദഗതി) ആക്ട്, എന്നു പേർ പറയാം. 

( 2) ഇത് 1983 ജനുവരി 6 -ാം തീയതി, പ്രാബല്യത്തിൽ വന്നതായി 
കരുതേണ്ടതാണ്. 

2. | 15 -ാം വകുപ്പിന്റെ ഭേദഗതി. - 1975 - ലെ കേരള തൊഴിലാളി ക്ഷേമ 
നിധി ആക്ട് (1971- ലെ 11) (ഇതിനുശേഷം പ്രധാന ആകഴs ” എന്നാണ് 
പരാമർശിക്കപ്പെടുക) , 15 -ാം വകുപ്പ്. (1) -ാം ഉപ വകുപ്പിൽ, "അൻപതു 

പൈസ " " ഒരു രൂപ " എന്നീ വാക്കുകൾക്കു പകരം ഒരു രൂപ രണ്ടു 
രൂപ എന്നീ വാക്കുകൾ യഥാക്രമം ചേർക്കേണ്ടതാണ്. 
3. റദ്ദാക്കലും ഒഴിവാക്കലും.- (1) 

കേരള തൊഴിലാളി 
ക്ഷേമനിധി ( ഭേദഗതി) ഓർഡിനൻസ്, (1983-ലെ 2) , ഇതിനാൽ റദ്ദാക്കി 
യിരിക്കുന്നു . 

( 2) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽതന്നെയും, പ്രസ്തുത ഓർഡി 
നൻസുപകാരം ഭേദഗതി ചെയ്യപ്പെട്ട പ്രധാന ആകടു പ്രകാരം ചെയ്ത 
ഏതു സംഗതിയും, എടുത്ത ഏതു നടപടിയും, ഈ ആക്ടു പ്രകാരം ഭേദഗതി 
ചെയ്യപ്പെട്ട പ്രധാന ആകടുപകാരം ചെയ്തതായോ, എടുത്തതായോ കരുതേ 


1 9 83 - ലെ 


ണ്ടതാണ്. 


3 


ഉദ്ദേശകാര്യങ്ങളുടെ വിവരണം 
1915 - ലെ കേരള തൊഴിലാളി ക്ഷേമനിധി ആകഴs 15 -ാം വകുപ്പ 
( 1) -ാം ഉപവകുപ്പുപ്രകാരം ഓരോ തൊഴിലാളിയും അൻപതു പൈസവീതം 
ഓരോ അർദ്ധ വർഷവും തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് സംഭാവന ചെയ്യേ 
ണ്ടതും ഓരോ തൊഴിലുടമയും അങ്ങനെയുളള ഓരോ തൊഴിലാളിക്കുവണ്ടിയും 
ആ ഫണ്ടിലേക്ക്ഓരോ അർദ്ധവാർഷവും ഓരോരൂപ വീതം സംഭാവന ചെയ്യേ 
ണ്ടതുമാണ്. മേൽ പറഞ്ഞ സംഭാവന നിരക്ക് വളരെ നാമമാത്രവും അതിൻ 
ഫലമായി തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് സംഭാവന ചെയ്ത തുക തൊഴി 
ലാളികൾക്കുവേണ്ടി 
വൻതോതിൽ ക്ഷേമപദ്ധതികൾ നടപ്പിലാക്കുന്നതിന് 
ബോർഡിനെ പ്രാപ്തമാക്കുന്നതിന് മതിയാകുന്നതല്ലാത്തതുമാകുന്നു . ആയതി 
നാൽ തൊഴിലാളികളും തൊഴിലുടമയും നൽകേണ്ടുന്ന സംഭാവന നിരക്ക് 
ഒാരോ അർദ്ധവർഷത്തേക്കും യഥാക്രമം ഒരു രൂപയും രണ്ടു രൂപയും ആയി 
ഉയർത്തുന്നതിന് ഉദ്ദേശിക്കുന്നു . 
2 . 

കേരള നിയമസ സമ്മേളനത്തിലല്ലാതിരുന്നതിനാലും, നിർദ്ദേശ 
ത്തിന് ഉടൻതന്ന് പ്രാബല്യം നൽകേണ്ടതുണ്ടായിരുന്നതിനാലും 1983 
കേരള തൊഴിലാളി മ ( ഭേദഗതി) ഓർഡിനൻസ (1983 - ലെ 2) 
1983 ജനുവരി 4-ാം തീയതി ഗവർണ്ണർ വിളംബരപ്പെടുത്തുകയുണ്ടായി. 
സംസ്ഥാന് നിയമസഭയുടെ ഒരു ആക്ടുമൂലം പ്രസ്തുത വാർഡിനൻസ് 
മാററുന്നതിനു വേണ്ടിയുള്ളതാണ് ഈ ബിൽ. 

ധനകാര്യ മെമ്മോറാണ്ഡം 
ഈ ബിൽ നിയമമാക്കുകയും പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്താൽ 
സംസ്ഥാന സഞ്ചിതനിധി യിൽനിന്നും യാതൊരു ചെലവുംഉണ്ടാകുന്നതല്ല . 


കെ , ശിവദാസൻ 


( ശരിതർജ്ജിമ) 


കെ , കെ . രവീന്ദ്രൻ പിളള, 
അണ്ടർ സെക്രട്ടറി . 


